ജുമുഅ ഖുതുബ 


n2024/7/26 / ഗന 


വിഷയം 


അശ്രദ്ധയില്‍ , 
നിന്നുള്ള താക്കീത 


ശൈഖ്‌ ഡോ കൻ 
അബ്ദുല്‍ മുഹ്സിന്‍ ൦ 
അല്‍ഖാസിം ൦൦൦ 


മസ്തിദുന്നബവിയിലെ ഇമാമും ഖതീബും ടം 


൫ a-alqasim.com 


a FE 
rl is “A 


അശ്രദ്ധയെക്കുറിച്ചുള്ള താക്കീത്‌ 1 


അശ്രദ്ധയെക്കുറിച്ചുള്ള താക്കീത്‌ : 


സര്‍വ്വ സ്തുതികളും അല്ലാഹുവിനുള്ളതാകുന്നു. അവനെ നാം 
വാഴ്ത്തുകയും അവനോട്‌ സഹായമര്‍ത്ഥിക്കുകയും പാപമോചനം തേടുകയും 
ചെയ്യുന്നു. സ്വന്തം നഫ്സിന്റെ ഉപദ്രവങ്ങളില്‍ നിന്നും നമ്മില്‍ നിന്ന്‌ 
സംഭവിക്കുന്ന തിന്മകളില്‍ നിന്നും അവനോട്‌ നാം അഭയം തേടുന്നു. അവന്‍ 
ആര്‍ക്കാണോ സന്മാര്‍ഗം നല്‍കിയത്‌ അവരെ വഴിതെറ്റിക്കുവാനോ അവന്‍ 
വഴിക്കേടിലാക്കിയവരെ സന്മാര്‍ഗത്തിലാക്കുവാനോ ഒരാള്‍ക്കും സാധ്യമല്ല. 
അല്ലാഹു മാത്രമാണ്‌ ആരാധനക്കര്‍ഹനെന്നും അവന്‍ ഏകനാണ്‌, അവന്‌ 
യാതൊരു പങ്കാളികളുമില്ല എന്നും ഞാന്‍ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ്‌ നബി 
ട്‌ അവന്റെ അടിമയും റസൂലുമാണെന്നും ഞാന്‍ സാക്ഷ്യം വഹിക്കുന്നു. 
അവിടുത്തേക്കും അവിടുത്തെ കുടുംബത്തിനും സ്വഹാബത്തിനും അല്ലാഹു 


സ്വലാത്തും ധാരാളം സലാമും ചൊരിയട്ടെ. 


vv 2 


അമ്മാ ബഅദ, 


അല്ലാഹുവിന്റെ അടിമകളെ, അല്ലാഹുവെ സൂക്ഷിക്കേണ്ടത്‌ പോലെ 
സൂക്ഷിച്ച്‌ ജീവിതം ക്രമീകരിക്കുക. സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും 


അല്ലാഹു കാണുന്നു എന്ന്‌ ബോധത്തോടെ ജീവിക്കുക. 


അയ്യുഹല്‍ മുസ്ലിമൂന്‍, (മുസ്ലിമീങ്ങളെ) 


മുസ്ലിമീങ്ങളെ, ജനങ്ങളെ ഇരുട്ടുകളില്‍ നിന്ന്‌ വെളിച്ചത്തിലേക്ക്‌ പുറത്ത്‌ 
കൊണ്ടുവരാന്‍ വേണ്ടിയാണ്‌ അല്ലാഹു മുര്‍സലീങ്ങളെ അയച്ചത്‌. അവരില്‍ 


വിശ്വസിച്ചവര്‍ സന്മാര്‍ഗത്തിന്റെ വെളിച്ചം കരസ്ഥമാക്കുകയും അവരെ 


' ഹി. 1446 അല്‍ മുഹര്‍റം 20 വെള്ളിയാഴ്ച്ച മസ്ജിദുന്നബവിയില്‍ നിര്‍വഹിക്കപ്പെട്ട 


ഖുതുബയാണിത്‌. 

5 അല്ലാഹുവിനെ സ്തുതിക്കുകയും നബി ജ്‌ ക്ക്‌ വേണ്ടി സ്വലാത്തും സലാമും ചോദിക്കുകയും 
ചെയ്ത ശേഷം പ്രതിപാദ്യ വിഷയത്തിലേക്ക്‌ പ്രവേശിക്കുന്നതിന്‌ അറബികള്‍ 
സംസാരങ്ങളിലും എഴുത്തുകളിലും ഉപയോഗിക്കുന്ന പദമാണ്‌ “അമ്മാ ബദ്‌' എന്നത്‌. "കാര്യം 
എന്ത്‌ തന്നെയാണെങ്കിലും, ശേഷം" എന്നാണ്‌ അര്‍ത്ഥം. 


a-alqasim.com 


2 അശ്രദ്ധയെക്കുറിച്ചുള്ള താക്കീത്‌ 


കളവാക്കിയവര്‍ അജ്ഞതയുടെയും അങ്ങേയത്തെ അശ്രദ്ധയുടെയും ഇരുട്ടില്‍ 


അവശേഷിക്കുകയും ചെയ്തു. 


അല്ലാഹുവിന്റെ ദീനിനെ ക്കുറിച്ചും പരലോക ജീവിതത്തെക്കുറിച്ചുമുളള 
അശ്രദ്ധ എല്ലാ തിന്മകളുടെയും മൂലകാരണവും ഹൃദയത്തെ ബാധിക്കുന്ന 
രോഗവുമാണ്‌. അത്‌ മുഖേന ഇരു ലോകത്തെയും സകല നന്മകളും 
ആസ്വാദനങ്ങളും നഷ്ടപ്പെടുന്നു. ഏത്‌ പോരായ്മകളും കടന്ന്‌ വരുന്ന 


കവാടമാണത്‌. 


ഞങ്ങള്‍ അശ്രദ്ധയിലായിരുന്നു എന്ന്‌ ന്യായം പറയാതിരിക്കാനായി 
അല്ലാഹു ആദം സന്തതികളില്‍ നിന്ന്‌ അവനാണ്‌ അവരുടെ യഥാര്‍ത്ഥ 


ആരാധ്യനെന്ന കരാര്‍ വാങ്ങി. അവന്‍ പറയുന്നു : 


ees ee 25 2% c= boa, ae 
GIG So ez pide 2 oe PO ey Ao) 35h 


ls 


7 as ‘< 27 10 AS i; a എന്നം 

രും മു്‌ 12. 
നിന്റെ റബ്ബ്‌ ആദം സന്തതികളില്‍ നിന്ന്‌, അവരുടെ മുതുകുകളില്‍ നിന്ന്‌ 
അവരുടെ സന്താനങ്ങളെ പുറത്ത്‌ കൊണ്ട്‌ വരികയും, അവരുടെ കാര്യത്തില്‍ 


അവരെ തന്നെ അവന്‍ സാക്ഷി നിര്‍ത്തുകയും ചെയ്ത സന്ദര്‍ഭം ഓര്‍ക്കുക. 


അവന്‍ ചോദിച്ചു : ഞാന്‍ നിങ്ങളുടെ റബ്ബല്ലയോ? അവര്‍ പറഞ്ഞു : അതെ, 
ഞങ്ങള്‍ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. 'തീര്‍ച്ചയായും ഞങ്ങള്‍ ഇതിനെപ്പറ്റി 
ശ്രദ്ധയില്ലാത്തവരായിരുന്നു' എന്ന്‌ ഉയിര്‍ത്തെഴുന്നേല്‍പിന്റെ നാളില്‍ നിങ്ങള്‍ 
പറഞ്ഞേക്കും എന്നതിനാലാണത്‌. [അല്‍ അത്ത്റാഫ്‌ : 172] 

അശ്രദ്ധ എന്ന ന്യായത്തെ ഇല്ലാതാക്കിക്കൊണ്ടാണ്‌ അല്ലാഹു ഖുര്‍ആന്‍ 
അവതരിപ്പിച്ചത്‌. അവന്‍ പറയുന്നു : 
EA Eg ONC SNS 
Ja cd cee CEL VBS J 
ഇതാകട്ടെ നാം അവതരിപ്പിച്ച നന്‍മ നിറഞ്ഞ ഗ്രന്ഥമത്രെ. അതിനെ 


നിങ്ങള്‍ പിന്‍പറ്റുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക. നിങ്ങള്‍ക്ക്‌ കാരുണ്യം 


a-alqasim.com 


അശ്രദ്ധയെക്കുറിച്ചുള്ള താക്കീത്‌ 3 


ലഭിച്ചേക്കാം. ഞങ്ങളുടെ മുമ്പുള്ള രണ്ട്‌ വിഭാഗങ്ങള്‍ക്ക്‌ മാത്രമേ വേദഗ്രന്ഥം 
അവതരിപ്പിക്കപ്പെട്ടിട്ടുളളു. അവര്‍ വായിച്ചുപഠിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി 
ഞങ്ങള്‍ തീര്‍ത്തും ധാരണയില്ലാത്തവരായിരുന്നു' എന്ന്‌ നിങ്ങള്‍ പറഞ്ഞേക്കാം 


എന്നതിനാലാണ്‌ ഇതവതരിപ്പിച്ചത്‌. (അല്‍ അന്‍ആം : 155, 156). 


അശ്രദ്ധരില്‍ പെട്ടുപോകുന്നതിനെ തൊട്ട്‌ അല്ലാഹു തന്റെ റസൂലിലെ 


വിലക്കുന്നത്‌ കാണുക : 


fod GF pS > 


നീ അശ്രദ്ധരുടെ കൂട്ടത്തില്‍ പെട്ട്‌ പോകരുത്‌. (അല്‍ അത്ത്റാഫ്‌ : 205). 

അശ്രദ്ധ ബാധിക്കുന്നതില്‍ നിന്നും നബി “അല്ലാഹുവിനോട്‌ രക്ഷ 
ചോദിക്കാറുണ്ടായിരുന്നു. അവിടുന്ന്‌ “ഇപ്രകാരം പറയുമായിരുന്നു : 

“അല്ലാഹുവേ, അശക്തതയില്‍ നിന്നും അലസതയില്‍ നിന്നും പിശുക്കില്‍ 


നിന്നും അങ്ങേയറ്റത്തെ വാര്‍ദ്ധകൃത്തില്‍ നിന്നും ഹൃദയ കാഠിന്യത്തില്‍ നിന്നും 


അശ്രദ്ധയില്‍ നിന്നും ഞാന്‍ നിന്നോട്‌ രക്ഷ തേടുന്നു.” (ഇബ്നു ഹിബ്ബാന്‍) 


അശ്രദ്ധ കാരണം ഖേദിക്കേണ്ടി വരുന്നതിന്‌ മുമ്പ്‌ ജനങ്ങളെ താക്കീത്‌ 


ചെയ്യാന്‍ അല്ലാഹു അവന്റെ റസൂലിനെ ഓര്‍മപ്പെടുത്തിയിട്ടുണ്ട്‌. 


SES TES SAS 
നഷ്ടബോധത്തിന്റെ ദിവസത്തെപ്പറ്റി അഥവാ കാര്യം (അന്തിമമായി) 
തീരുമാനിക്കപ്പെടുന്ന സന്ദര്‍ഭത്തെപ്പറ്റി നീ അവര്‍ക്ക്‌ താക്കീത്‌ നല്‍കുക. അവര്‍ 


അശ്രദ്ധയിലകപ്പെട്ടിരിക്കുകയാകുന്നു. അവര്‍ വിശ്വസിക്കുന്നില്ല. ? (മര്‍യം : 39). 


അശ്രദ്ധയില്‍ നിന്നും ജനങ്ങളെ ഉണര്‍ത്തുവാനെന്നോണം അവര്‍ക്കുള്ള 


വിചാരണ അടുത്തിരിക്കുന്നു എന്ന്‌ അല്ലാഹു അറിയിക്കുന്നു : 


> 55 


വക WE BOBS Blom A SA 


ജനങ്ങള്‍ക്ക്‌ അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു. അവരാകട്ടെ 
അശ്രദ്ധയിലായിക്കൊണ്ട്‌ തിരിഞ്ഞുകളയുന്നവരാകുന്നു. (അല്‍ അമ്പിയാത്ത്‌ : 


1). 


a-alqasim.com 


4 അശ്രദ്ധയെക്കുറിച്ചുള്ള താക്കീത്‌ 


ആഖിറത്തിനെക്കുറിച്ച്‌ അശ്രദ്ധരായിക്കൊണ്ട്‌ ഭാതികതയുടെ 
പുറംലോകത്തെ കുറിച്ച്‌ മാത്രമുളള ബോധത്തില്‍ ജീവിക്കുന്നവരെ അല്ലാഹു 


ആക്ഷേപിച്ചു. അവന്‍ പറഞ്ഞു : 


Coit കി ye £85 CAN SAT EE GA 
ഐഹികജീവിതത്തില്‍ നിന്ന്‌ പ്രത്യക്ഷമായത്‌ അവര്‍ മനസ്സിലാക്കുന്നു. 
പരലോകത്തെപ്പറ്റിയാകട്ടെ അവര്‍ അശ്രദ്ധയില്‍ തന്നെയാകുന്നു. (അര്‍-റൂം : 7). 
താക്കീത്‌ ലഭിക്കാതിരിക്കുകയും ഓര്‍മപ്പെടുത്തപ്പെടാതിരിക്കുമ്പോഴുമാണ്‌ 


ഏതൊരു സമുദായത്തെയും അശ്രദ്ധ പിടികൂടുന്നത്‌. 


fogs 345 കി ളു 1 പു 
ഒരു ജനതയ്ക്ക്‌ നീ താക്കീത്‌ നല്‍കുവാന്‍ വേണ്ടി. അവരുടെ 
പിതാക്കന്‍മാര്‍ക്ക്‌ താക്കീത്‌ നല്‍കപ്പെട്ടിട്ടില്ല. അതിനാല്‍ അവര്‍ അശ്രദ്ധയില്‍ 
കഴിയുന്നവരാകുന്നു. (യാസീന്‍ : 6). 
അധികമാളുകളും അല്ലാഹുവിന്റെ ആയത്തുകളെ സംബന്ധിച്ച്‌ 


അശ്രദ്ധയിലാണെന്നും അവന്‍ ഓര്‍മപ്പെടുത്തി : 
a4 നന്ന്‌ BY vw EAE 2. 
മ Gable പി പച ഥെ 
തീര്‍ച്ചയായും മനുഷ്യരില്‍ ധാരാളം പേര്‍ നമ്മുടെ ആയത്തുകളെപ്പറ്റി 
അശ്രദ്ധരാകുന്നു. (യൂനുസ്‌ : 92). 
അശ്രദ്ധ ബാധിക്കാന്‍ ഇടയാക്കുന്ന കാരണങ്ങളില്‍ പെട്ടതാണ്‌ ; 
ദുന്‍യാവിനോടുള്ള മതിപ്പും ചായ്‌വും അതിലെ പ്രിയപ്പെട്ടവയ്ക്ക്‌ 
ആഖിറത്തേക്കാള്‍ മുന്‍ഗണന നല്‍കലും. 
അല്ലാഹു -സുബ്ഹാനഹ്‌-? വറയുന്നു : 
ച്‌ AGS A C5 5S ലി 


CG 


ധം tis കാ ലി; ചി വം < റ്‌ ASS x <p | 


3. അവന്‍ പരിശുദ്ധനായിരിക്കുന്നു എന്നര്‍ത്ഥം. 


a-alqasim.com 


അശ്രദ്ധയെക്കുറിച്ചുള്ള താക്കീത്‌ 5 


അതെന്തുകൊണ്ടെന്നാല്‍ ഇഹലോകജീവിതത്തെ പരലോകത്തേക്കാള്‍ 
കൂടുതല്‍ അവര്‍ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവാകട്ടെ സത്യനിഷേധികളായ 
ആളുകളെ നേര്‍വഴിയിലാക്കുന്നതുമല്ല. ഹൃദയങ്ങള്‍ക്കും കേള്‍വിക്കും 
കാഴ്ചകള്‍ക്കും അല്ലാഹു മുദ്രവെച്ചിട്ടുളള ഒരു വിഭാഗമാകുന്നു അക്കൂട്ടര്‍. 


അക്കൂട്ടര്‍ തന്നെയാകുന്നു അശ്രദ്ധര്‍. (അന്നഹ്‌ല്‍ : 107,108). 


അറിവുള്ള ചിലര്‍ പറഞ്ഞിട്ടുണ്ട്‌ : "ആരെങ്കിലും ദുന്‍യാവിലേക്ക്‌ 
ഗുണപാഠമുള്‍ക്കൊണ്ട്‌ കൊണ്ടല്ലാതെ നോക്കിയാല്‍ ആ അശ്രദ്ധയുടെ 


തോതനുസരിച്ച്‌ അവന്റെ ഹൃദയത്തിന്റെ ഉള്‍കാഴ്ച്ച തുടച്ച്‌ മായ്ക്കപ്പെടും." 


ഖൂര്‍ആന്‍ പാരായണത്തില്‍ നിന്നും അല്ലാഹുവിനെ ദിക്റ്‌ ചെയ്യുന്നതില്‍ 
നിന്നും തിരിഞ്ഞു കളയുന്നത്‌ മുഖേന അശ്രദ്ധയുണ്ടാകുകയും ഹൃദയം 


നിര്‍ജീവമാവുകയും ചെയ്യും. നബി പറഞ്ഞു : “റബ്ബിനെ ദിക്റ്‌ 


ചെയ്യുന്നവന്റെയും ദിക്റ്‌ ചെയ്യാത്തവന്റെയും ഉപമ ജീവിച്ചിരിക്കുന്നവന്റെയും 


മരണപ്പെട്ടവന്റെയും പോലെയാണ്‌.” (മുത്തഫഖുന്‍ അലൈഹി). 


അലംഭാവത്തോടെയും അലസതയോടെയും ജുമുഅകള്‍ 
ഒഴിവാക്കുന്നതും അശ്രദ്ധയിലേക്ക്‌ നയിക്കും. നബി “പറഞ്ഞു : “ജുമുഅകള്‍ 
ഉപേക്ഷിക്കുന്നവര്‍ അത്‌ നിര്‍ത്തിക്കൊള്ളട്ടെ. അല്ലായെങ്കില്‍ അല്ലാഹു 
അവരുടെ ഹൃദയങ്ങളുടെ മുകളില്‍ സീല്‍ വെക്കും. ശേഷം അവര്‍ അശ്രദ്ധരുടെ 


കൂട്ടത്തില്‍ ആയിത്തീരുക തന്നെ ചെയ്യും.” (മുസ്ലിം) 


അശ്രദ്ധരുടെ കൂടെ നടക്കുന്നതിലൂടെയും അശ്രദ്ധയുണ്ടാകും. 
അത്തരക്കാരുടെ കൂടെ നടക്കുന്നതും അവരെ അനുസരിക്കുന്നതുമെല്ലാം 


അല്ലാഹു വിലക്കിയിട്ടുണ്ട്‌. അവന്‍ പറഞ്ഞു : 


“mo 2 LAC 27771 SNS sf 
4 Ss of 08 CEB & Sy 
ഏതൊരുവന്റെ ഹൃദയത്തെ നമ്മുടെ സ്മരണയെ വിട്ടു നാം 


അശ്രദ്ധമാക്കിയിരിക്കുന്നുവോ..അവനെ നീ അനുസരിച്ച്‌ പോകരുത്‌. (അല്‍ 


കഹ്ഫ്‌ : 28). 


ചിലപ്പോള്‍ ഒരു വ്യക്തി തിന്മ ചെയ്തതിന്‌ ശേഷവും അല്ലാഹു തനിക്ക്‌ 


അനുഗ്രഹങ്ങള്‍ ചൊരിയുന്നതായി കാണും. അല്ലെങ്കില്‍ ശാരീരികമോ 


a-alqasim.com 


6 അശ്രദ്ധയെക്കുറിച്ചുള്ള താക്കീത്‌ 


സാമ്പത്തികമോ ആയ യാതൊരു പ്രയാസവും അത്‌ മുഖേന അവന്‌ 
ഉണ്ടായിട്ടില്ല എന്നവന്‌ തോന്നും. അതു കൊണ്ട്‌ ആ തിന്മ എനിക്ക്‌ പൊറുത്തു 
തന്നുവെന്നോ അല്ലെങ്കില്‍ അതിന്റെ പേരില്‍ ഞാന്‍ ശിക്ഷിക്കപ്പെടില്ല എന്നോ 
അവന്‍ കരുതും. എന്നാല്‍ തനിക്ക്‌ ലഭിച്ച ശിക്ഷയെ കുറിച്ചുളള അശ്രദ്ധയാണ്‌ 
ഏറ്റവും വലിയ ശിക്ഷയെന്നവന്‍ തിരിച്ചറിയുന്നില്ല. ഇത്‌ ഒരു തരം വഞ്ചനയില്‍ 


അകപ്പെടലാണ്‌. അല്ലാഹു - സുബ്ഹാനഹ്‌- പറയുന്നു : 


ANE SAD A 


അവര്‍ അറിയാത്ത വിധത്തില്‍ അവരെ നാം പടിപടിയായി 


പിടികൂടുന്നതാണ്‌. (അല്‍ അത്തന്റാഫ്‌ : 182). 
ഇബ്നു കസീര്‍ -റഹിമഹുല്ലാഹ്‌- പറഞ്ഞു : 


"അതായത്‌; ദുന്‍യാവില്‍ അവര്‍ക്ക്‌ ഉപജീവനവും ജീവിത മാര്‍ഗങ്ങളും 
സുലഭമായി നല്‍കപ്പെടും. അങ്ങനെ അവരുടെ അവസ്ഥ കണ്ട്‌ അവര്‍ സ്വയം 
വഞ്ചിതരാകുകയും തങ്ങള്‍ എന്തൊക്കെയോ ആണെന്നവര്‍ 


തെറ്റിദ്ധരിക്കുകയും ചെയ്യും." 


അശ്രദ്ധയില്‍ നിന്ന്‌ രക്ഷ നേടുക പ്രയാസകരമാണ്‌. ചിലപ്പോളത്‌ 
തഖ്വയുള്ള അടിമയെ വരെ ബാധിക്കും. എന്നാല്‍ പെട്ടന്ന്‌ തന്നെ അവരതില്‍ 
നിന്ന്‌ ഉണരുകയും തബ ചെയ്ത്‌ മടങ്ങുകയും ചെയ്യും. അല്ലാഹു പറയുന്നു : 
ച whe SE SS yea EN എ. seca SAS ol 
തീര്‍ച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവരെ പിശാചില്‍ നിന്നുളള വല്ല 
ദൂര്‍ബോധനവും ബാധിച്ചാല്‍ അവര്‍ക്ക്‌ (അല്ലാഹുവെപ്പറ്റി) ഓര്‍മവരുന്നതാണ്‌. 


അപ്പോഴതാ അവര്‍ ഉള്‍കാഴ്ചയുള്ളവരാകുന്നു. (അല്‍ അനത്തന്റാഫ്‌ : 201). 


അശ്രദ്ധയില്‍ നിന്നും ഉണരുക എന്നതാണ്‌ നന്മയുടെ താക്കോലുകളില്‍ 
ആദ്യത്തേത്‌. അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കല്‍പ്പനകള്‍ 


പാലിക്കുന്നതിലൂടെ അത്‌ സാധ്യമാകും. അല്ലാഹു പറയുന്നു : 


ക്ട ചിയ 


നിങ്ങള്‍ക്ക്‌ ജീവന്‍ നല്‍കുന്ന കാര്യത്തിലേക്ക്‌ നിങ്ങളെ വിളിക്കുമ്പോള്‍ 


a-alqasim.com 


അശ്രദ്ധയെക്കുറിച്ചുള്ള താക്കീത്‌ 7 


സത്യവിശ്വാസികളേ, നിങ്ങള്‍ അല്ലാഹുവിനും റസൂലിനും ഉത്തരം നല്‍കുക. 
(അല്‍ അന്‍ഫാല്‍ : 24). 


അശ്രദ്ധയിൽ നിന്ന്‌ ഉണര്‍ത്തുന്ന കാര്യമാണ്‌ പരിശുദ്ധ ഖൂര്‍ആന്‍ 


പാരായണം ചെയ്യുക എന്നത്‌. 
CW ON ET a SNC 
ട്ര) പ്‌ Siwy HELO Vip 


ഇത്‌ മനുഷ്യര്‍ക്കായുള്ള വിവരണവും ധര്‍മ്മനിഷ്ഠപാലിക്കുന്നവര്‍ക്ക്‌ 


മാര്‍ഗദര്‍ശനവും, സാരോപദേശവുമാകുന്നു. (ആലു ഇംറാന്‍ : 138). 


അശ്രദ്ധയിൽ നിന്ന്‌ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്‌ അഞ്ചുനേരത്ത്‌ 
നിസ്‌കാരം കൃത്യമായി അനുഷ്ഠിക്കുക എന്നത്‌. നബി “പറഞ്ഞു : “ആരാണോ 
ഈ നിര്‍ബന്ധ നിസ്കാരങ്ങള്‍ നിര്‍വഹിക്കേണ്ട വിധം കൃത്യമായി 
നിര്‍വഹിക്കുന്നത്‌ അവര്‍ അശ്രദ്ധരുടെ കൂട്ടത്തില്‍ രേഖപ്പെടുത്തപ്പെടുകയില്ല.” 


(ഇബ്നു ഖുസൈമഃ). 


പത്ത്‌ ആയത്തുകള്‍ ഓതി രാത്രി നിസ്കരിക്കുന്നത്‌ അശ്രദ്ധയില്‍ നിന്നുള്ള 


സുരക്ഷയാണ്‌. 


നബി ഭ്പറഞ്ഞു : “ആരാണോ പത്ത്‌ ആയത്തുകള്‍ ഓതി രാത്രി 
നിസ്കരിക്കുന്നത്‌ അവര്‍ അശ്രദ്ധരുടെ കൂട്ടത്തില്‍ രേഖപ്പെടുത്തപ്പെടുകയില്ല.” 
(അബൂ ദാവൂദ്‌). 

ഖുര്‍ആനും സുന്നത്തും പഠിക്കുന്ന സദസ്സുകളും അറിവിന്റെ മജ്ലിസുകളും 
ഹൃദയങ്ങളില്‍ നിന്ന്‌ അശ്രദ്ധയെ തുടച്ചുനീക്കാന്‍ സഹായിക്കും. അല്ലാഹു 


പറയുന്നു : 


7 Nee Be ചക whe wT AT Ca Sal OW EZ al AE 2 te 
(വച O94 5 cial Bol ew Sree മി ഗ്ര Aas പി 


തങ്ങളുടെ രക്ഷിതാവിന്റെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട്‌ കാലത്തും 
വൈകുന്നേരവും അവനോട്‌ പ്രാര്‍ത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂടെ നീ 
നിന്റെ മനസ്സിനെ അടക്കി നിര്‍ത്തുക. ഇഹലോകജീവിതത്തിന്റെ അലങ്കാരം 


ലക്ഷ്യമാക്കിക്കൊണ്ട്‌ നിന്റെ കണ്ണുകള്‍ അവരെ വിട്ടുമാറിപ്പോകാതിരിക്കട്ടെ. 


a-algasim.com 


8 അശ്രദ്ധയെക്കുറിച്ചുള്ള താക്കീത്‌ 


(അല്‍ കഹ്ഫ്‌ : 128). 

ഇബ്നുല്‍ ഖയ്യിം -റഹിമഹുള്ളാഹ്‌- പറഞ്ഞു : "അറിവിന്റെ മജ്ലിസുകള്‍ 
മലക്കുകള്‍ സന്നിഹിതരാകുന്ന മജ്ലിസുകളാണ്‌. അശ്രദ്ധയുടെയും 
അനാവശ്യകാര്യങ്ങളുടെയും മജ്ലിസുകള്‍ പിശാച്‌ സന്നിഹിതനാകുന്ന 
മജ്ലിസുകളാണ്‌. അതുകൊണ്ട്‌ ഏതൊരാളും ഈ രണ്ടു മജ്ലിസുകളില്‍ നിന്ന്‌ 
തനിക്ക്‌ ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും ബന്ധമുള്ളതും ഏതാണോ അത്‌ 
തിരഞ്ഞെടുത്തു കൊള്ളട്ടെ. ഏതാണോ അവന്‍ തിരഞ്ഞെടുക്കുന്നത്‌ അവന്‍ 


ദുന്‍യാവിലും ആഖിറത്തിലും അതിന്റെ ആളായിരിക്കും.” 


അശ്രദ്ധ അടിമയുടെയും തന്റെ റബ്ബിന്റെയും ഇടയിലുള്ള മറയാണ്‌. 
അല്ലാഹുവിനുള്ള ദിക്റ്‌ ആ മറയെ നീക്കുകയും പിശാചിനെ അകറ്റുകയും ചെയ്യും. 
അല്ലാഹു -തആലാ-* പറഞ്ഞു : 


ക NY JS 3% NG Spel Sa A വഃ ase CB ILS 3 Hi Sy 
ക്‌ PEA) 


വിനയത്തോടും ഭയപ്പാടോടും കൂടി, വാക്ക്‌ ഉച്ചത്തിലാകാതെ രാവിലെയും 
വൈകുന്നേരവും നീ നിന്റെ റബ്ബിനെ മനസ്സില്‍ സ്മരിക്കുക. നീ 


ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിലാകരുത്‌. (അല്‍ അത്ത്റാഫ്‌ : 205). 


അശ്രദ്ധയില്‍ നിന്ന്‌ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്‌ പൊതുവേ ആളുകളെ 
അശ്രദ്ധ ബാധിക്കുന്ന സമയങ്ങളിലും സന്ദര്‍ഭങ്ങളിലും ഇബാദത്തുകള്‍ 
നിര്‍വഹിക്കുക എന്നത്‌. ഉസാമത്ത്‌ ബ്നു സൈദ്‌ -റളിയല്ലാഹു അന്‍ ഹു- പറയുന്നു 
: ഞാന്‍ ചോദിച്ചു : അല്ലാഹുവിന്റെ റസൂലേ, ശഅബാന്‍ മാസത്തില്‍ താങ്കള്‍ 
നോമ്പ്‌ അനുഷ്ഠിക്കുന്നതുപോലെ മറ്റൊരു മാസത്തിലും നോമ്പ്‌ 
അനുഷ്ഠിക്കുന്നത്‌ ഞാന്‍ കാണുന്നില്ലല്ലോ? അവിടുന്ന്‌ പറഞ്ഞു : “അത്‌ 
റമളാനിനും റജബിനും ഇടയില്‍ ജനങ്ങള്‍ അശ്രദ്ധയിലാകുന്ന മാസമാണ്‌.” 


(നസാഇ) 


തൌബയിലൂടെ ഹൃദയം ശുദ്ധി കൈവരുത്തുകയും അശ്രദ്ധയില്‍ നിന്ന്‌ 


സുരക്ഷിതമാവുകയും ചെയ്യും. നബി പറഞ്ഞു : "അടിമ ഒരു തെറ്റ്‌ ചെയ്താല്‍ 


4. അവന്‍ ഉന്നതനായിരിക്കുന്നു എന്നര്‍ത്ഥം. 


a-alqasim.com 


അശ്രദ്ധയെക്കുറിച്ചുള്ള താക്കീത്‌ 9 


അവന്റെ ഹൃദയത്തില്‍ കറുത്ത ഒരു കുത്ത്‌ കൊത്തിവെക്കപ്പെടും. എന്നാല്‍ 
ശേഷം അവന്‍ ആ തിന്മ ഉപേക്ഷിക്കുകയും പാപമോചനം തേടുകയും തബ 
ചെയ്യുകയും ചെയ്താല്‍ അവന്റെ ഹൃദയം തെളിഞ്ഞതാകും." അതായത്‌ ആ 


കറുത്ത കുത്ത്‌ മായ്ക്കപ്പെടും. (തിര്‍മിദി). 


നിശബ്ദനായ ഉപദേശകനാണ്‌ മരണം. അല്ലാഹുവിന്റെ റസൂല്‍ പറഞ്ഞു : 
“നിങ്ങളോട്‌ ഞാന്‍ ഖബീര്‍ സന്ദര്‍ശനം വിലക്കിയിരുന്നു. എന്നാല്‍ നിങ്ങളിനി 
ഖബ്റുകള്‍ സന്ദര്‍ശിച്ചു കൊള്ളുക. അതില്‍ (മരണത്തെക്കുറിച്ചും 


പരലോകത്തെക്കുറിച്ചുള്ള) ഉദ്ബോധനമുണ്ട്‌.” (അബൂ ദാവൂദ്‌). 


മരണത്തെക്കുറിച്ച്‌ ധാരാളം ഓര്‍ക്കുന്നത്‌ ഹൃദയത്തെ ശുദ്ധീകരിക്കും. 


അശ്രദ്ധയില്‍ നിന്ന്‌ രക്ഷപ്പെടുത്തും. നബി പറഞ്ഞു : "എല്ലാ സുഖങ്ങളെയും 


മുറിച്ചു കളയുന്നതിനെ, അഥവാ മരണത്തെ കുറിച്ചുളള സ്മരണ നിങ്ങള്‍ 


വര്‍ദ്ധിപ്പിക്കുക." (അഹ്മദ്‌). 


മനുഷ്യന്റെ ഹൃദയത്തെ മൂടിക്കളയാനും അന്ധമാക്കുവാനും അവന്‍ 
അശ്രദ്ധനായിരിക്കുന്ന സന്ദര്‍ഭം പ്രതീക്ഷിച്ചിരിക്കുന്നവനാണ്‌ ശൈത്വാന്‍. 
അങ്ങനെ അവന്റെ ഹൃദയം പിശാചുക്കളുടെ സങ്കേതമാവാനാണ്‌ അവര്‍ 
ആഗ്രഹിക്കുന്നത്‌. അല്ലാഹുവിനെ തൊട്ട്‌ അശ്രദ്ധമാകുന്ന ഹൃദയങ്ങള്‍ക്ക്‌ ശിക്ഷ 
എന്നോണം അവയുടെ ഉള്‍ക്കാഴ്ച നഷ്ടപ്പെടുകയും അങ്ങനെ 
അല്ലാഹുവിനെയും അവന്റെ ആയത്തുകളെയും മനസ്സിലാക്കുന്നതില്‍ നിന്നും 
സത്യവും അസത്യവും വേര്‍തിരിച്ച്‌ മനസ്സിലാക്കുന്നതില്‍ നിന്നും തടയപ്പെടുകയും 


ചെയ്യും. അല്ലാഹു പറയുന്നു : 


eas Ait 4 Git ae a eae Ae 
ക്‌ മഃ See lise pad Eas HB GH PSP 
GE a ar ® : Ho ze 1277 - 
യ 2 Kure 39 a gl ao I ob SL oS JBM Jac Sol 


ച്‌ Ge lies; ate, (paces 
ന്യായം കൂടാതെ ഭൂമിയില്‍ അഹങ്കാരം നടിച്ച്‌ കൊണ്ടിരിക്കുന്നവരെ എന്റെ 
ദൃഷ്ടാന്തങ്ങളില്‍ നിന്ന്‌ ഞാന്‍ തിരിച്ചുകളയുന്നതാണ്‌. എല്ലാ ദൃഷ്ടാന്തവും 


കണ്ടാലും അവരതില്‍ വിശ്വസിക്കുകയില്ല. നേര്‍മാര്‍ഗം കണ്ടാല്‍ അവര്‍ 


a-alqasim.com 


10 അശ്രദ്ധയെക്കുറിച്ചുള്ള താക്കീത്‌ 


അതിനെ മാര്‍ഗമായി സ്വീകരിക്കുകയില്ല. ദുര്‍മാര്‍ഗം കണ്ടാല്‍ അവരത്‌ 
മാര്‍ഗമായി സ്വീകരിക്കുകയും ചെയ്യും. നമ്മുടെ ദൃഷ്ടാന്തങ്ങള്‍ അവര്‍ നിഷേധിച്ച്‌ 
തള്ളുകയും, അവയെപ്പറ്റി അവര്‍ അശ്രദ്ധരായിരിക്കുകയും ചെയ്തതിന്റെ 


ഫലമാണത്‌. (അല്‍ അതആററാഫ്‌ : 146). 


അശ്രദ്ധ ഒരാളുടെ മേല്‍ പിടിമുറുക്കി കഴിഞ്ഞാല്‍ അവന്‍ പിന്നീട്‌ 
കാര്യങ്ങള്‍ മനസ്സിലാക്കുകയോ കണ്ടറിയുകയോ സ്വീകരിക്കുകയോ 
ചിന്തിക്കുകയോ ചെയ്യുകയില്ല. 


3 


ന്റ ഷി ടം A + 7 3% 
IS ISN LAS ANY SAO Syl HE ANTS വധ jo x4) > 
7 € A ക. 
വി കി ധി 
അവര്‍ക്ക്‌ ഹൃദയങ്ങളുണ്ട്‌. അതുപയോഗിച്ച്‌ അവര്‍ കാര്യം ഗ്രഹിക്കുകയില്ല. 
അവര്‍ക്കു കണ്ണുകളുണ്ട്‌. അതുപയോഗിച്ച്‌ അവര്‍ കണ്ടറിയുകയില്ല. അവര്‍ക്ക്‌ 
കാതുകളുണ്ട്‌. അതുപയോഗിച്ച്‌ അവര്‍ കേട്ടു മനസ്സിലാക്കുകയില്ല. അവര്‍ 


കാലികളെപ്പോലെയാകുന്നു. അല്ല; അവരാണ്‌ കൂടുതല്‍ പിഴച്ചവര്‍. അവര്‍ 


തന്നെയാണ്‌ ശ്രദ്ധയില്ലാത്തവര്‍. (അല്‍ അറാഫ്‌ : 179). 


അതാകട്ടെ അള്ളാഹു അവനെ ശിക്ഷിക്കുന്നതിലേക്കും അത്‌ മുഖേന 


അവന്റെ നാശത്തിലേക്കു നയിക്കും. അല്ലാഹു പറയുന്നു : 


ടവ്‌ GEG em ee PEK ര്‌ മ 


അപ്പോള്‍ നാം അവരുടെ കാര്യത്തില്‍ ശിക്ഷാനടപടി എടുത്തു. അങ്ങനെ 
അവരെ നാം കടലില്‍ മുക്കിക്കളഞ്ഞു. അവര്‍ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ 
നിഷേധിച്ചുകളയുകയും അവയെപ്പറ്റി അശ്രദ്ധരായിരിക്കുകയും ചെയ്തതിന്റെ 


ഫലമത്രെ അത്‌. (അല്‍ അത്ത്റാഫ്‌ : 136). 


അശ്രദ്ധയുടെ ആളുകള്‍ക്ക്‌ നരകമാണ്‌ അല്ലാഹു വാഗ്ദാനം 


ചെയ്തിട്ടുള്ളത്‌. അവന്‍ പറയുന്നു : 


a-alqasim.com 


അശ്രദ്ധയെക്കുറിച്ചുള്ള താക്കീത്‌ 11 


നമ്മെ കണ്ടുമുട്ടും എന്ന്‌ പ്രതീക്ഷിക്കാത്തവരും, ഇഹലോകജീവിതം കൊണ്ട്‌ 
തൃപ്തിപ്പെടുകയും, അതില്‍ സമാധാനമടയുകയും ചെയ്തവരും, നമ്മുടെ 
തെളിവുകളെപ്പറ്റി അശ്രദ്ധരായി കഴിയുന്നവരും ആരോ അവരുടെ സങ്കേതം 
നരകം തന്നെയാകുന്നു. അവര്‍ പ്രവര്‍ത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായിട്ടത്രെ 


അത്‌. (യൂനുസ്‌ : 7,8). 


ഖിയാമത്ത്‌ നാളില്‍ അവരുടെ ഹൃദയങ്ങളുടെ മുകളിലുള്ള മറ അള്ളാഹു 
നീക്കുകയും അങ്ങനെ അവര്‍ നിഷേധിച്ച്‌ തള്ളിയിരുന്ന കാര്യങ്ങള്‍ അവര്‍ക്ക്‌ 


കണ്ടു ബോധ്യപ്പെടുകയും ചെയും. 
ശിക്ഷ 


(അന്ന്‌ സത്യനിഷേധിയോടു പറയപ്പെടും) തീര്‍ച്ചയായും നീ ഇതിനെപ്പറ്റി 
അശ്രദ്ധയിലായിരുന്നു. എന്നാല്‍ ഇപ്പോള്‍ നിന്നില്‍ നിന്ന്‌ നിന്റെ ആ മൂടി നാം 
നീക്കം ചെയ്തിരിക്കുന്നു.അങ്ങനെ നിന്റെ ദൃഷ്ടി ഇന്ന്‌ മൂര്‍ച്ചയുള്ളതാകുന്നു. 
(ഖാഫ്‌ : 22). 

അവര്‍ അശ്രദ്ധരായിരുന്നു എന്നവര്‍ കുറ്റസമ്മതം നടത്തുകയും ഖേദം 
പ്രകടിപ്പിക്കുകയും ചെയ്യും. 


Hdd Iw 


Seg SO vie al Bel ize Gs 


ആ സത്യവാഗ്ദാനം ആസന്നമായിരിക്കുന്നു.അപ്പോഴതാ അവിശ്വസിച്ചവരുടെ 
കണ്ണുകള്‍ ഇമവെട്ടാതെ നിന്നു പോകുന്നു. ഞങ്ങളുടെ നാശമേ! ഞങ്ങള്‍ ഈ 
കാര്യത്തെപ്പറ്റി അശ്രദ്ധയിലായിപ്പോയല്ലോ (എന്നായിരിക്കും അവര്‍ പറയുന്നത്‌.) 


(അല്‍ അമ്പിയാഅ്‌ : 97). 


നരകത്തില്‍ പ്രവേശിപ്പിക്കപ്പെടുമ്പോള്‍ അവരുടെ അശ്രദ്ധയോര്‍ത്തുകൊണ്ട്‌ 


വീണ്ടും അവര്‍ ഖേദിക്കും. 


Pears ഹി: 
a AG BG 3 ESV 
ഞങ്ങള്‍ കേള്‍ക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നെങ്കില്‍ ഞങ്ങള്‍ 


ജ്വലിക്കുന്ന നരകാഗ്നിയുടെ അവകാശികളുടെ കൂട്ടത്തിലാകുമായിരുന്നില്ല 


a-alqasim.com 


12 അശ്രദ്ധയെക്കുറിച്ചുള്ള താക്കീത്‌ 


എന്നും അവര്‍ പറയും. (അല്‍ മുല്‍ക്‌ : 10). 
വബഅ്ദ്‌, 
അയ്യുഹല്‍ മുസ്‌ലിമൂന്‍, (അല്ലയോ മുസ്ലിമീങ്ങളെ എന്നര്‍ത്ഥം) 


അശ്രദ്ധരായവര്‍ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്‌ അല്ലാഹു 
അശ്രദ്ധനാകുന്നില്ല. അവന്‍ പറയുന്നു : 


ACES wh 35 15> 

നിങ്ങള്‍ പ്രവര്‍ത്തിക്കുന്നതിനെപ്പറ്റിയൊന്നും നിന്റെ റബ്ബ്‌ അശ്രദ്ധനല്ല. 
(ഹൂദ്‌ : 123). 

എല്ലാ തിന്മകളുടെയും സങ്കേതമാണ്‌ അശ്രദ്ധയും ദേഫേച്ഛയും. 
അല്ലാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള അശ്രദ്ധ എല്ലാ 
തിന്മകളുടെയും കവാടം കൊട്ടിയടക്കും. ദേഹേച്ഛയാകട്ടെ തിന്മകളുടെ കവാടം 
തുറക്കുകയും ചെയ്യും. അല്ലാഹുവിങ്കല്‍ നിന്ന്‌ അകലുന്നിടത്തോളം 
ഹൃദയങ്ങള്‍ക്ക്‌ അപകടങ്ങള്‍ സംഭവിക്കാന്‍ സാധ്യത വര്‍ദ്ധിക്കുന്നു. 
അല്ലാഹുവിലേക്ക്‌ അടുക്കുന്തോറും ഹൃദയങ്ങളില്‍ നിന്ന്‌ അപകടങ്ങള്‍ 
അകന്നുപോകുന്നു. അല്ലാഹുവിങ്കല്‍ നിന്നുളള അകല്‍ച്ച പല ഘട്ടങ്ങളാണ്‌. 
അവയില്‍ ചിലത്‌ മറ്റുചിലതിനേക്കാള്‍ ഗാരവമുള്ളവയാണ്‌. തിന്മകളുടെ 
പരീക്ഷണങ്ങളില്‍ നിന്ന്‌ അശ്രദ്ധയില്‍ നിന്ന്‌ രക്ഷപ്പെടുന്നതിലൂടെ അല്ലാതെ 


മുക്തി നേടാന്‍ സാധിക്കുകയില്ല. 


അളദുബില്ലാഹി മിന ശ്വൈത്വാനിര്‍റജീം 


ഷി 


റി നാം: 
ക്ര 2S [1 
അതിനാല്‍ നിങ്ങള്‍ അല്ലാഹുവിങ്കലേക്ക്‌ ഓടിച്ചെല്ലുക. തീര്‍ച്ചയായും ഞാന്‍ 
നിങ്ങള്‍ക്ക്‌ അവന്റെ അടുക്കല്‍ നിന്നുള്ള വ്യക്തമായ താക്കീതുകാരനാകുന്നു. 


(അദ്ദാരിയാത്ത്‌ : 50). 


a-alqasim.com 


അശ്രദ്ധയെക്കുറിച്ചുള്ള താക്കീത്‌ 13 


രണ്ടാമത്തെ ഖുത്വ്ബ 


അല്ലാഹു ചെയ്ത്‌ തന്ന ഉപകാരങ്ങള്‍ക്ക്‌ അവനാകുന്നു സര്‍വ്വ സ്തുതികളും. 
അനുഗ്രഹം ചൊരിയുകയും തഫീഖ്‌ ചെയ്യുകയും ചെയ്തതിന്‌ അവനാകുന്നു 
നന്ദി. അല്ലാഹു അല്ലാതെ ആരാധനക്ക്‌ അര്‍ഹനായി മറ്റാരുമില്ലെന്നും അവന്‍ 
ഏകനും യാതൊരു പങ്കാളികളും ഇല്ലാത്തവനുമാണെന്നും അവന്റെ മഹത്വം 
ഉള്‍ക്കൊണ്ടുകൊണ്ട്‌ ഞാന്‍ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ്‌ ട്‌ അവന്റെ 
അടിമയും റസൂലുമാണെന്നും ഞാന്‍ സാക്ഷ്യം വഹിക്കുന്നു. അവിടുത്തേക്കും 
അവിടുത്തെ കുടുംബത്തിനും സ്വഹാബത്തിനും അല്ലാഹു സ്വലാത്തും ധാരാളം 


സലാമും വര്‍ഷിക്കുമാറാകട്ടെ. 
അയ്യുഹല്‍ മുസ്‌ലിമൂന്‍, 


ശൈത്വാന്‍ അടിമയിലേക്ക്‌ പ്രവേശിക്കുന്നത്‌ അശ്രദ്ധയിലൂടെയും 
ദേഹേച്ഛയിലൂടെയും ദേഷ്യത്തിലൂടെയുമാണ്‌. ഹൃദയത്തിന്‌ കലര്‍പ്പ്‌ 
സംഭവിക്കുന്നത്‌ അശ്രദ്ധയിലൂടെയും തിന്മകളിലൂടെയുമാണ്‌. അതില്‍ നിന്ന്‌ 
ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത്‌ പാപമോചനത്തിലൂടെയും അല്ലാഹുവിനെ 
കുറിച്ചുള്ള ദിക്റിലൂടെയുമാണ്‌. അല്ലാഹുവിലേക്ക്‌ ഒരാള്‍ ഖേദിച്ചു മടങ്ങുകയും 
അവനോട്‌ വിനയാന്പിതനാവുകയും അവനുമായി നിരന്തരം ബന്ധം 
സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ്‌ പൂര്‍ണ്ണ ആരോഗ്യമുള്ള ഹൃദയത്തിന്റെ 


അടയാളം. 


ആരാണ്‌ സ്വന്തത്തെ കുറിച്ച്‌ അശ്രദ്ധരാകുന്നത്‌ അവരുടെ ആയുസ്ററ്‌ 
പാഴായി പോവുകയും അത്‌ ഖേദത്തിന്‌ ഇട വരുത്തുകയും ചെയ്യും. അതുകൊണ്ട്‌ 
വിശേഷിക്കുന്ന ആയുസ്സ്‌ നഷ്ടപ്പെടാതെ ഉപയോഗപ്പെടുത്തുക. ശേഷിക്കുന്ന 
കാലത്ത്‌ നന്മ ചെയ്തവര്‍ക്ക്‌ കഴിഞ്ഞുപോയ പാപങ്ങള്‍ പൊറുക്കപ്പെടും. 
സ്വന്തത്തെ വിചാരണ ചെയ്യുകയും കുറ്റപ്പെടുത്തുകയും അങ്ങനെ വീഴ്ചകള്‍ 
തിരുത്തി, മാര്‍ഗം ശരിപ്പെടുത്തി, പകലില്‍ സംഭവിച്ച അബദ്ധങ്ങള്‍ രാത്രി തന്നെ 
ശുദ്ധീകരിച്ചവനാണ്‌ യഥാര്‍ത്ഥ ബുദ്ധിമാന്‍. ഇബ്നു ഹിബ്ബാന്‍ -റഹിമഹുല്ലാഹ്‌- 


പറയുന്നു : 


a-alqasim.com 


14 അശ്രദ്ധയെക്കുറിച്ചുള്ള താക്കീത്‌ 


"ഏറ്റവുമധികം സ്വയം വിചാരണ ചെയ്യുന്നവരാണ്‌ ബുദ്ധിമാന്മാരിൽ 


ഏറ്റവും ഉയര്‍ന്ന പദവിയിലുള്ളവര്‍" 


അല്ലാഹു മഹത്തായ ഖുര്‍ആന്‍ മുഖേന എനിക്കും നിങ്ങള്‍ക്കും 


ബറക്കത്ത്‌ ചൊരിയുമാറാകട്ടെ. 


a-alqasim.com 


[1 [ 

We 

NSO 

ak = As L awe & Me 

ന്ന്‌. 
[1] a രം = . ea 
uyjLuloll a2Ub dosyi 

‘ 


